Kerala Gazette No . 32 dated 7th August 2012 . 
PART I 


Section 


iii 


COVERN 


NT OF KES 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ഡി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 4060 / ലെഗ്. ഡി1/ 2012 / നിയമം. 


2012 ജൂൺ 27 
തിരുവനന്തപുരം, - 

- 1934 ആഷാഢം 6. 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2012 ജൂൺ 26 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 10 -ാം ആക്റ്റ് 


2012 - ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് 

( ഭേദഗതി) ആക്റ്റ് 


1971 - ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് ആക്റ്റ് 
- വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 

ആക്റ്റ് 
പീഠിക . 1971- ലെ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ആക്റ്റ് ഇനി 
പറയുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


- ഭാരത റിപ്പബ്ളിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ ഇനി പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു. 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2012 - ലെ കേരള സംസ്ഥാന 
ഭവന നിർമ്മാണ ബോർഡ് ( ഭേദഗതി) ആകറ്റ് എന്ന് പേര് പറയാം. 


| ( 2 ) ഇത് 2012 ഫെബ്രു വരി 16 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 36 എ . എന്ന പുതിയ വകുപ്പ് കൂട്ടിചേർക്കൽ. - 1971 - ലെ കേരള സംസ്ഥാന 
ഭവന നിർമ്മാണ ബോർഡ് ആക്റ്റിൽ (1971 - ലെ 19 ), ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് 
എന്നാണ് പരാമർശിക്കപ്പെടുക ), 36 -ാം വകുപ്പിനു ശേഷം ഇനി പറയുന്ന വകുപ്പ് 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


- “ 36 എ . സംയുക്ത സംരംഭ പദ്ധതിയിലൂടെയോ പൊതു - സ്വകാര്യ പങ്കാളിത്ത 
പദ്ധതിയിലൂടെയോ പാർപ്പിട നിർമ്മാണമോ പരിഷ്ക്കരണമോ വികസന പദ്ധതികളോ 
ഏറ്റെടുക്കുന്നതിന് ബോർഡിനുള്ള അധികാരം. - ബോർഡിന്, സംയുക്ത സംരംഭ 
പദ്ധതി മുഖേന അല്ലെങ്കിൽ പൊതു - സ്വകാര്യ പങ്കാളിത്തപദ്ധതിമുഖേന ഏതൊരു 
പാർപ്പിട നിർമ്മാണ പദ്ധതിയോ, പരിഷ്കരണ പദ്ധതിയോ, വികസന പദ്ധതിയോ, 
അതതു സംഗതിപോലെ, സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി അങ്ങനെയുള്ളഓരോ 
പദ്ധതിയും നടപ്പിലാക്കാവുന്നതാണ്. 


വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, “ സംയുക്ത സംരംഭ 
പദ്ധതി അല്ലെങ്കിൽ പൊതു - സ്വകാര്യ പങ്കാളിത്ത പദ്ധതി” എന്നാൽ വാണിജ്യ സമുച്ച 
യങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ മുതലായവ ഉൾപ്പെടുന്ന ഏതെങ്കിലും പാർപ്പിട നിർമ്മാണ 
പദ്ധതിയോ പരിഷ്കരണ പദ്ധതിയോ വികസന പദ്ധതിയോ നടപ്പിലാക്കുന്നതിനുവേണ്ടി 
സുതാ ര്യ വും പരസ്യവുമായ പ്രകിയ യിലൂടെ തെരഞെഞ്ഞെടു ക്ക പ്പെട്ട, സ്വകാര്യ 
വ്യക്തി യു മായാ കമ്പനിയുമായോ ഉള്ള, ബോർഡിന്റെ പങ്കാളിത്തം എന്ന് 
അർത്ഥമാകുന്നു . 


3. റദ്ദാക്കലും ഒഴിവാക്കലും. - (1) 2012 - ലെ കേരള സംസ്ഥാന ഭവന നിർമ്മാണ 
ബോർഡ് ( ഭേദഗതി) ഓർഡിനൻസ് ( 2012 - ലെ 22 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കി യി രു ന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോ, ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ, എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്ട് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെ 
ടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 

സി . രമണി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


